Regn .No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N ) /634/ 2015 -17 


S 


A 


dic 


GOVERNN 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ഒക്ടോബർ 20 
20th October 2015 

1191 തുലാം 3 
3rd Thulam 1191 
1937 ആശ്വിനം 28 
28th Aswina 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co- operative Department 


എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ: എൻ. എ . ശെൽവകുമാർ) 


നമ്പർ എച്ച്. എം . -8362 / 2014 കെ . ഡിസ്. 


2015 ജൂ 


ലൈ 31. 


വിഷയം : - സഹകരണ വകുപ്പ്- എറണാകുളം മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ ഇ 896 - ലിക്വിഡേറ്ററെ നിയമിച്ചുത്തരവാകുന്നത് സംബന്ധിച്ച്. 
പരാമർശം : - ( 1) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കണയന്നൂർ ഓഫീസിലെ മരട് യൂണിറ്റ് ഇൻസ്പെക്ടറുടെ കേരള 

സഹകരണ സംഘം നിയമം വകുപ്പ് 66 പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 


(2) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കണയന്നൂരിന്റെ 23 - 10 - 2014 - ലെ എം . 1008 / 2014 -ാം നമ്പർ കത്ത്. 


- ഇ 896 -ാം നമ്പർ എറണാകുളം മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തത്തിൽ 1969- ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 66 പ്രകാരം അന്വേഷണം നടത്തി, പരാമർശം ( 1) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതിൽ 
സംഘത്തിൽ നിലവിൽ അംഗങ്ങൾ ആരും ഇല്ലായെന്നും സംഘത്തിന്റെ ബുക്കുകളും റെക്കോർഡുകളും കണ്ടെത്തുവാൻ 
സാധിച്ചിട്ടില്ലായെന്നും സംഘത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനം നടത്തുന്നത് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം 
സമാ പ് തീ ക രി ക്കാ വു ന്ന താ ണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടു ള്ള തും ആയത് പരാമർശം ( 2 ) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. 


20th OCT. 2015) 


CO -OPERATIVE DEPARTMENT 


252 


മേൽ സാഹചര്യത്തിൽ പരാമർശം താഴെപ്പറയും പ്രകാരം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഇ 896 -ാം നമ്പർ എറണാകുളം മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തത്തിൽ 1969- ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരണ നടപടികൾക്കായി വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) കണയന്നൂർ ഓഫീസിലെ മരട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉത്തരവ് 
തീയതി മുതൽ 3 വർഷത്തിനകം നിയമാനുസൃതം ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണെന്നും ലിക്വിഡേറ്റർ 
സംഘത്തിൽ ചാർജ് എടുത്ത വിവരം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണെന്നും നിർദ്ദേശിക്കുന്നു. 


(2) 


നമ്പർ എ . ഇ .എൽ.- 637 / 2010. 


2015 സെപ്റ്റംബർ 1. 


വിഷയം : - ഇ - 989 -ാം നമ്പർ പറവൂർ താലൂക്ക് പമറി സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം -- 

സമാപ്തീകരണം രജിസ്ട്രേഷൻ റദ്ദാക്കൽ സംബന്ധിച്ച്. 


പരാമർശം : - (1) ഈ ഓഫീസിലെ 20 - 4- 2005 -ാം തീയതിയിലെ സി.ആർ. ബി ./ 8749/ 2003 -ാം നമ്പർ ഉത്തരവ്. 


(2) ഈ ഓഫീസിലെ 31-7 - 2015- ലെ എ . ഇ .എൽ.637/ 2010 -ാം നമ്പർ ഉത്തരവ്. 


(3) ലിക്വിഡേറ്ററുടെ 30 -7 - 2015- ലെ നടപടിക്രമങ്ങൾ. 


ഇ 989 -ാം നമ്പർ പറവൂർ താലൂക്ക് പ്രൈമറി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ക്ലിപ്തം സമാപ്തീകരണത്തിനായി 
പരാമർശം ( 1) പ്രകാരം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) , വടക്കൻ പറവൂർ ഓഫീസിലെ പറവൂർ 
യൂണിറ്റ് ഇൻ സ്പൈ ക് ട ത ചുമ ത ല പ്പെ ടു ത്തിയിട്ടു ള്ളതും ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ ചുമതല 29 - 8 - 2014 - ൽ 
ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. 


- ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ ആസ്തി ബാദ്ധ്യ ത ക ൾ പരി ശോ ധിച്ചിട്ടു ള്ള തും ഈടാ ക്കു വാൻ 
ക ഴി യുന്നതും കൊടുത്തു തീർക്കു വാൻ കഴിയുന്നതുമായ ആ സ് ി ബാദ്ധ്യ ത കൾ ഈടാക്കി യിട്ടു ള്ളതും 
കൊടുത്തുതീർത്തിട്ടുള്ളതുമാണ്. 


ഈടാക്കു വാനും കൊടുത്തു തീർക്കു വാനും കഴി യാ ത്ത തായ ആസ്തി ബാദ്ധ്യതകൾ എഴുതിത്തള്ളു ന്ന തിനും 
തട്ടിക്കിഴിക്കുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും പരാമർശം (2 ) പ്രകാരം ആസ്തി ബാദ്ധ്യതകൾ എഴുതിത്തള്ളിയും 
തട്ടിക്കിഴിച്ചും ഉത്തരവായിട്ടുമുണ്ട്. അപ്രകാരം സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ അവസാനിച്ചിട്ടുമുണ്ട്. ഓഹരിയിനത്തിൽ 
- 15,400 തിരികെ നൽകുവാൻ ഉള്ളതിൽ പൂർണ്ണമായും ഓഹരി തുക കൊടുത്തു തീർക്കുന്നതിന് ലിക്വിഡേറ്ററുടെ കൈവശം 
മൂലധനമില്ലാത്തതിനാൽ - 100 വിലയുള്ള ഓഹരിക്ക് - 67.91 വില നിശ്ചയിച്ച് 154 ഓഹരിയുടെ വിലയായ 10,458.14 ജില്ലാ 
ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ ചാർജ്ജിനത്തിൽ - 1, 961 ട്രഷറിയിൽ ഒരുക്കിയിട്ടുള്ളതും - 654 ലിക്വിഡേറ്റർ 
കണ്ടിജൻസിയായി വക മാറ്റിയിട്ടുമുണ്ട്. 


പരാ മർ ശം ( 3 ) പ്രകാരം സം ഘ ത്തിന്റെ സമാ പ് തീ ക രണ നട പടികൾ പൂർത്തി യാ യിട്ടു മു ണ്ട് . മേൽ 
സാഹചര്യങ്ങൾ കണക്കിലെടുത്ത്താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഇ 989 -ാം നമ്പർ പറവൂർ താലൂക്ക് പ്രൈമറി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ക്ലിപ്തത്തിന്റെ സമാപ്തീകരണം - 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ ഇതിനാൽ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ നിയമം ചട്ടം 70 പ്രകാരം ഉത്തരവ് തീയതി മുതൽ 3 വർഷത്തേക്ക് 
തന്റെ ചുമ തലയിൽ സൂക്ഷി ക്കേ ണ്ടതും ടി കാലാ വ ധി ക്കു ശേഷം ഈ ആഫീസിന്റെ മുൻ അ നു വാ ദ ത്തോടെ 
നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, 
എറണാകുളം. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


194 


20th OCT. 2015] 


CO -OPERATIVE DEPARTMENT 


253 


ne 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . കെ . സുരേന്ദ്രൻ) 


നമ്പർ - 4972 / 2014/ എ . ഇ .എൽ. കെ . ഡിസ്. 


2015 ആഗസ്റ്റ് 26. 


വിഷയം : - - ലിക്വിഡേഷൻ - - ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം - സമാപ്തീകരണം 

പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന :- (1) ഈ ആഫീസിലെ 11- 5-2007- ലെ 7827/2003/എഇഎൽ നമ്പർ ഉത്തരവ്. 

(2) സംഘം ലിക്വിഡേറ്ററുടെ 18 - 8- 2015 - ലെ 857 /2007 / പിവി. ആർ നമ്പർ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി . 1183 ആയി രജിസ്റ്റർ ചെയ്ത ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ 
സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ്71 (1) ( ബി ) പ്രകാരം സമാപീകരണത്തിന് സൂചന (1) 
വഴി ഉത്തരവിടുകയും കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ പേരാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 27 - 6- 2007 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തി യാ യ തായും കേരള സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ രാജി സ് ട്രേ ഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എഇഎൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വ സ ത ക ളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി . 1183 ആയി രജിസ്റ്റർ ചെയ്ത ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർ ഷ ക്കാലം സുരക്ഷിത മായി സൂക്ഷി ക്കേ ണ്ട താ ണ് . ടി കാലാ വ ധി ക്കു ശേഷം ഈ ആഫീസിന്റെ അ നു മതിക്കു 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതാണ്. 


ക്ലിപ്തം നമ്പർ സി 1183, ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം 

ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 


നമ്പർ - 857 / 2007 / പി . വി . ആർ. 


2015 ആഗസ്റ്റ് 13. 


വിഷയം : - സഹകരണ വകുപ്പ്- ലിക്വിഡേഷൻ - ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ സി . 1183 - സമാപ്തീകരണം പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 

74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) കണ്ണൂർ- ന്റെ 11 - 5 - 2007 - ലെ 7827 / 2003 / എ . ഇ . എൽ. 

നമ്പർ ഉത്തരവ്. 
( 2) സർക്കാരിന്റെ 26- 5-2015 - ലെ 298 / 2015 / സഹ . നമ്പർ ഉത്തരവ്. 
(3) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) കണ്ണൂർ- ന്റെ 14-7 -2015 - ലെ 4972/ 14 / എ . ഇ .എൽ. നമ്പർ 

ഉത്തരവ്. 

(4) ലിക്വിഡേറ്ററുടെ 22- 7 -2015 - ലെ 1 -ാം നമ്പർ നടപടിക്രമം. 
ക്ലിപ്തം നമ്പർ സി . 1183 ആയി രജിസ്റ്റർ ചെയ്ത ആറളം പഞ്ചായത്ത്റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം 71 ( 1) വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 72 -ാം വകുപ്പ് പ്രകാരം 
സംഘം ലിക്വിഡേറ്ററായി കൂത്തുപറമ്പ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പേരാവൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും സൂചന (1) പ്രകാരം ഉത്തരവായിരുന്നു . 

- സൂചന (1) ഉത്തരവ് പ്രകാരം 27 - 6- 2007 - ന് ലിക്വിഡേറ്റർ ചാർജ്ജടുത്തു സംഘത്തിനെതിരെയുള്ള അവകാശവാദങ്ങൾ 
സമർപ്പിക്കു ന്ന തിന് നോട്ടീസ് അന്നുതന്നെ പുറപ്പെടുവിച്ചു ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുമ്പോഴുള്ള ആസ്തി ബാധ്യത 
പട്ടിക താഴെ ചേർത്തപ്രകാരമാണ്. 


195 


20th OCT. 2015] 


CO -OPERATIVE DEPARTMENT 


254 


ബാദ്ധ്യതകൾ 


തുക ( ) 


ആസ്തികൾ 


തുക ( ) 


2 , 329.20 


100 .00 


19 , 905 .00 
22, 000 .00 
175,000.00 
49,039.00 


5 , 400.00 


കൈയിരിപ്പ് തുക 
ഓഹരി റെയ്ഡ്കോ 
ഓഹരി ജില്ലാ ബാങ്ക് 
ബാങ്ക് നിക്ഷേപം 
ഫർണിച്ചർ 
സ്റ്റോക്കിൽ കുറവ് 
കിട്ടേണ്ട മുതലുകൾ 
നഷം 


1, 52 , 494. 00 


ഓഹരി എ ക്ലാസ്സ് 
ഓഹരി ബി ക്ലാസ്സ് 
ഓഹരി ഡി ക്ലാസ്സ് 
നിക്ഷേപങ്ങൾ 
ജില്ലാ ബാങ്ക് വായ്പ 
പി . എഫ്. 
പലിശ കൊടുക്കാനുള്ളത് 
സർക്കാർ ഗ്രാന്റ് 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്തി ചെലവും തൻചെലവും 
കൊടുക്കേണ്ടമുതലുകൾ 
വിഭജിക്കാനുള്ള ലാഭം 


402.00 
25,782 .00 
22 ,892. 70 


667 . 82 

481.00 
5,400.00 

226.20 
18 ,786. 00 


57 , 018 . 75 
3 ,34, 062, 10 


430.00 


3 ,557.73 


ആകെ 


4 , 47 ,986 . 75 


ആക 


4 , 47 ,986 .75 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതിനു ശേഷമുള്ള വരവ് ചെലവ്കണക്ക്താഴെ ചേർക്കുന്നു . 

വരവ് ചെലവ് കണക്ക്3- 7 - 2015 വരെ 


വരവ് 


തുക ( ) 


ചെലവ് 


തുക ( ) 


402 . 00 


ഗവൺമെന്റ് ഓഹരി അടച്ചത് 


2 ,798 . 00 


കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് 
ഇരിട്ടി ശാഖയിൽ നിന്ന് പിൻവലിച്ചത് 
ഫർണിച്ചർ ലേലം 


6 , 167.00 


103 . 00 


പലിശ ലഭിച്ചത് 
ജില്ലാ ബാങ്ക് ഓഹരി (Adj) 
ലിക്വിഡേഷൻഫണ്ട് 


5 , 400. 00 


ജില്ലാ ബാങ്ക് ക്യാഷ് ക്രഡിറ്റ് 

5 , 400.00 
അടച്ചത് ( Adj ) 
ലിക്വിഡേഷൻ ചാർജ്ജ് 

1, 001.00 
കോമൺ ലിക്വിഡേഷൻഫണ്ട് 

294. 00 
കീഴ്പള്ളിയിൽ നിന്നും ആറളത്തുനിന്നും 2,700 .00 
രജിസ്റ്ററുകളു , വൗച്ചറുകളും മറ്റു 
സാധനങ്ങളും കൊണ്ടുവന്ന ചെലവ് 
സർക്കാർ ഓഹരിഎഴുതിതള്ളിയത് ( Adj) 1,72,202. 00 


121.00 


സർക്കാർ ഓഹരി ( Adj) 


- 1,72 ,202 . 00 


ആ 


കെ 


1, 84 , 395. 00 


ആ 


കെ 


1, 84, 395. 00 


കൈവശപ്പെടുത്താവുന്ന ആസ്തികൾ പൂർണ്ണമായും കൈവശപ്പെടുത്തുകയും അവയിൽ വിൽപന നടത്തി ഈടാക്കേണ്ടുന്ന 
തുക നിയമാ നു സൃതം വിൽപന നടത്തി ഈടാക്കുകയും ആയത് സർക്കാരിലേക്ക് അടച്ചതിന് ശേഷം താഴെ ചേർത്ത 
പ്രകാരമുള്ള കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാധ്യതകൾ കണ്ടു കെട്ടുന്നതിനും പിരിച്ചെടുക്കാൻ കഴിയാത്ത ആസ്തികൾ 
എഴുതി തള്ളുന്നതിനും സൂചന (3) പ്രകാരം അനുമതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. 


ബാദ്ധ്യതകൾ 


തുക ( ) 


ആസ്തികൾ 


തുക ( ) 


2 , 329.20 


100.00 


19,905. 00 
22 , 000 . 00 

49 ,039. 00 
1,47, 094.00 

667.82 


19, 615 . 00 


ഓഹരി എ ക്ലാസ്സ് 
ഓഹരി ബി ക്ലാസ്സ് 
നിക്ഷേപങ്ങൾ 
ജില്ലാ ബാങ്ക് വായ്പ 
പി. എഫ്. 
പലിശ കൊടുക്കാനുള്ളത് 
സർക്കാർ ഗ്രാന്റ് 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്തിചെലവും തന്റെചെലവും 
കൊടുക്കേണ്ടമുതലുകൾ 
വിഭജിക്കാനുള്ളലാഭം 


കൈയിരിപ്പ്തുക 
ഓഹരി റെയ്ഡ്കോ 
ഫർണിച്ചർ 
സ്റ്റോക്കിൽ കുറവ് 
കിട്ടേണ്ടമുതലുകൾ 
നഷം 


22,892 .70 


57 , 018.75 
3 ,34,062 . 10 


481. 00 


5 , 400 . 00 


226 . 20 


18 ,786. 00 


430.00 


3,557.73 


ആകെ 


2 , 67 , 586 . 75 


ആകെ 


4 , 36 , 011 .75 


196 


20th OCT. 2015) 


CO -OPERATIVE DEPARTMENT 


255 


- സംഘംകണക്കിൽ ആസ്തി ബാധ്യതകൾ യാതൊന്നും നിലനിൽക്കുന്നില്ല . സംഘം സമാപ്തീകരണ നടപടികളുടെഭാഗമായി 
ലിക്വിഡേറ്റർ 22- 7- 2015 - ന് സമാപ്തീകരണ പൊതുയോഗം വിളിച്ചു ചേർത്ത് കണക്കുകൾ അംഗീകരിക്കുകയും സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുന്നതിനും 
തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- സംഘം സമാപ്തീകരണ കാലത്തെ കണക്കുകൾ എ . ഇ . എൽ. ഓഡിറ്റ് പൂർത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ സഹകരണ 
നിയമം വകുപ്പ്73 (3 ) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്നഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി . 1183 ആറളം പഞ്ചായത്ത് റബ്ബർ & അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയായിട്ടുള്ളതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം 
വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് ബഹു . കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസാറോട് ശുപാർശ ചെയ്യുന്നു . 


ന 


നമ്പർ 5336 / 2015 / എ . ഇ .എൽ. കെ . ഡി .എസ് . 


2015 ആഗസ്റ്റ് 26. 


വിഷയം : - ലിക്വിഡേഷൻ -- ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം -- സമാപ്തീകരണം പൂർത്തിയായതിനാൽ 

കേരള സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സം ഘം രജി സ് ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - ( 1) ഈ ആഫീസിലെ 25 - 5 - 2009 - ലെ 3224 / 2009/ എഇഎൽ നമ്പർ ഉത്തരവ്. 


(2) സംഘം ലിക്വിഡേറ്ററുടെ 19 - 8- 2015 - ലെ 998/ 2009 / എം . നമ്പർ നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി . 1108 ആയി രജിസ്റ്റർ ചെയ്ത ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്തരവിടുകയും കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മട്ടന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 13 - 7- 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന (2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 പ്രകാരം 
പൂർത്തി യാ യ തായും കേരള സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 
- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എഇഎൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വ സ ത ക ളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അ ധി കാ ര മ പ യോ ഗിച്ച് നമ്പർ സി . 1108 ആയി രജി സ്റ്റർ ചെയ്ത ഇരിട്ടി ബ്ലോക്ക് മാർക്ക റ്റിംഗ് & പാസസ്സിംഗ് 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷ ക്കാലം സുര ക്ഷിത മായി സൂക്ഷി ക്കേ ണ്ട താ ണ്. ടി കാലാ വ ധി ക്കു ശേഷം ഈ ആ ഫീ സിന്റെ അ നു മതിക്കു 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതാണ്. 


ക്ലിപ്തം നമ്പർ സി . 1108 ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം 

ലിക്വിഡേറ്ററുടെ നടപടിക്രമത്തിന്റെ പകർപ്പ് 


നമ്പർ 998 / 2009 / എം . 


2015 ആഗസ്റ്റ് 19 . 


വിഷയം: - സമാപീകരണം ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി. 1108 

സമാപീകരണം പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്യുന്നതിന് അപേക്ഷിക്കുന്നത് സംബന്ധിച്ച്. 
Gaz . No. 41/2015 /DTP (Co -operative). 

197 


20th Oct. 2015] 


CO -OPERATIVE DEPARTMENT 


256 


സൂചന : - (1) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) കണ്ണൂർ- ന്റെ 25- 5- 2009- ലെ 3224 / 2009/ എഇഎൽ നമ്പർ 

ഉത്തരവ്. 
( 2 ) സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) കണ്ണൂർ- ന്റെ 14 - 7 -2015- ലെ 5336/ 2015 / എഇഎൽ നമ്പർ 

ഉത്തരവ്. 
- (3) ലിക്വിഡേറ്ററുടെ 22 -7 - 2014- ലെ 1 -ാം നമ്പർ നടപടിക്രമം. 
ക്ലിപ്തം നമ്പർ സി . 1108 ആയി രജിസ്റ്റർ ചെയ്ത് ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘത്തിന്റെ 
( പവർത്തനം കേരള സഹകരണ നിയമം 71 ( 1 ) വകുപ്പ് പ്രകാരം സമാ ഫീക രിച്ചു കൊണ്ടും 72 -ാം വകുപ്പ് പ്രകാരം 
ലിക്വിഡേറ്ററായി കൂത്തുപറമ്പ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മട്ടന്നൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും സൂചന ( 1) പ്രകാരം ഉത്തരവായിരുന്നു . 

സൂചന (1) ഉത്തരവ് പ്രകാരം 13 - 7 -2009 - ന് ലിക്വിഡേറ്റർ ചാർജെടുത്തു . 
- ലിക്വിഡേറ്റർ ചാർജെടുക്കുമ്പോഴുള്ള ആസ്തി ബാധ്യതകൾ താഴെ ചേർത്ത് പ്രകാരമാണ്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


1,79, 540 . 00 


12 . 85 


7 ,739.00 


5 ,300.00 


3 ,05, 000 . 00 
6 , 29,093. 00 
2 , 95 , 720 .00 
1,98 ,000.00 


കൈയിരിപ്പ്തുക 
ബാങ്ക് നിക്ഷേപം 
ഓഹരി മറ്റ് സ്ഥാപനങ്ങളിൽ 
സെക്യൂരിറ്റി നിക്ഷേപം 
ഫർണിച്ചർ 
സ്റ്റോക്ക് 

സ്റ്റോക്കിൽ കുറവ് 
കിട്ടേണ്ടുംമുതലുകൾ 
ലാൻഡ് 
നഷ്ടം 


8 ,591. 00 
73 ,991. 00 
2 , 91, 929 . 00 

20, 153 . 05 


ഓഹരി വ്യക്തികൾ 
സർക്കാർ ഓഹരി 
നിക്ഷേപങ്ങൾ 
ജില്ലാ ബാങ്ക് വായ്പ 
സർക്കാർ വായ 
കരുതൽ ധനം 
വില സ്ഥിരതാ ഫണ്ട് 
കരുതലുകൾ വിലയിരുത്തലുകൾ 
പലിശ കൊടുക്കാനുള്ളത് 
സർക്കാർ സബ്സിഡി 
വിദ്യാഭ്യാസ ഫണ്ട് 
സെക്യൂരിറ്റി നിക്ഷേപം 
സിൽബന്തി ചെലവും തൻ ചെലവും 
കൊടുക്കേണ്ടുംമുതലുകൾ 
വിഭജിക്കാനുള്ള ലാഭം 


6 ,846. 00 


4,564. 00 
1, 10 , 986 . 61 
19, 863. 25 


4 ,99,942.98 


2 ,00,000.00 


1, 00 , 000. 00 


12 , 26 , 149. 14 


2 ,282. 00 


3, 000 . 00 


19 ,097.00 


4 ,27, 868. 42 

31,947.74 


ആ 


കെ 


23 , 33 , 808 .02 


ആക 


23 , 33 , 808 . 02 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതിനുശേഷമുള്ള വരവ് ചെലവ്കണക്ക്താഴെ ചേർത്ത പ്രകാരമുള്ളവയാണ്. 

വരവ്ചെലവ്കണക്ക് 
വരവ് തുക 

ചെലവ് 


തുക 
| ( ) 


12 , 037.00 


12 , 037 . 00 


7 ,739. 00 


6 ,69, 100 .000 


എസ്. എൽ. ലിക്വിഡേറ്റർ 
ബാങ്ക് നിക്ഷേപം( FD & SB ) 
ബാങ്ക്നിക്ഷേപം (SB A/ C No. 7) 
ലാൻഡ് സെയിൽ 


എസ്/എൽ. ലിക്വിഡേറ്റർ 
ബാങ്ക് നിക്ഷേപം(SB A / C No . 7) 
അനാമത്ത്ചെലവ് 
സർക്കാർ ഓഹരി 


6, 69 ,100 .00 


24,189. 00 


6 ,35,000.00 


3 , 05 , 000. 00 


പലവക 


7, 851.00 


11, 355 . 00 


4,800. 00 


ഫർണിച്ചർ സെയിൽ 
ഓഹരി മറ്റ് സ്ഥാപനങ്ങളിൽ 
കോമൺ ലിക്വിഡേഷൻഫണ്ട് 
സെക്യൂരിറ്റി നിക്ഷേപം 


1, 25 ,603 . 00 


സർക്കാർ ഓഹരികളിൻ മേലുള്ള പലിശ 30,625.00 
ഓഡിറ്റ് ഫീസ് 

10 ,798. 00 
സർക്കാർ വായ്പകളിൻമേലുള്ളപലിശ 1,17,097 .00 
സർക്കാർ വായ്പ 

1,98, 000. 00 
ലിക്വിഡേഷൻ ചാർജ് 

97 , 178.00 
ജില്ലാ ബാങ്ക് വായ്പ 

11 , 891.00 
രജിസ്ട്രേഷൻ ഫീസ് 

- 6 , 518 . 00 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 

181.00 


8 , 591.00 


പലിശ 


538 . 00 


ആ 


കെ 


14 , 82 , 614 , 00 


ആ 


കെ 


14 , 82 , 614 . 00 


198 


20th OCT. 2015) 


CO -OPERATIVE DEPARTMENT 


257 


- കൈവശപ്പെടുത്താവുന്ന ആസ്തികൾ പൂർണ്ണമായും കൈവശപ്പെടുത്തുകയും അവയിൽ വിൽപന നടത്തി ഈടാക്കേണ്ടുന്ന 
തുക നിയമാനുസൃതം വിൽപന നടത്തി ഈടാക്കുകയും ആയത് സർക്കാരിലേക്ക് അടച്ചതിനു ശേഷം താഴെ ചേർത്ത പ്രകാരമുള്ള 

കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും പിരിച്ചെടുക്കാൻ കഴിയാത്ത ആസ്തികൾ എഴുതി 
തള്ളുന്നതിനും സുചന (3) പ്രകാരം അനുമതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി വ്യക്തികൾ 


12 . 85 


കെയിരിപ്പ്തുക 
ഓഹരി മറ്റ് സ്ഥാപനങ്ങളിൽ 


നിക്ഷേപങ്ങൾ 


6, 29, 093. 00 


500 . 00 


ജില്ലാ ബാങ്ക് വായ്പ 


2 , 83 , 829 .00 


ഫർണിച്ചർ 


62, 636. 00 


കരുതൽ ധനം 


6 , 846. 00 


സ്റ്റോക്കിൽ കുറവ് 


3 , 12, 082. 05 


വിലസ്ഥിരതാ ഫണ്ട് 


4 ,564. 00 


കിട്ടേണ്ടുംമുതലുകൾ 


4, 99,942. 98 


കരുതലുകൾ വിലയിരുത്തലുകൾ 


1, 10 ,986. 61 


നഷ്ടം 


12 , 26 , 149. 14 


പലിശ കൊടുക്കാനുള്ളത് 


19 ,863. 25 


സർക്കാർ സബ്സിഡി 


1, 00 ,000 .00 


വിദ്യാഭ്യാസ ഫണ്ട് 


2, 282 .00 


സെക്യൂരിറ്റി നിക്ഷേപം 


3 ,000 .00 


സിൽബന്തി ചെലവും തന്റെചെലവും 


8 ,299. 00 


കൊടുക്കേണ്ടുംമുതലുകൾ 


4 ,27 , 868 . 42 


വിഭജിക്കാനുള്ള ലാഭം 


31,947 .74 


ആക 


18 ,08 , 119 . 02 


ആക 


21, 01, 323 . 02 


സംഘം കണക്കിൽ ആസ്തി ബാധ്യതകൾയാതൊന്നും നിലനിൽക്കുന്നില്ല . സംഘം സമാപ്തീകരണ നടപടികളുടെഭാഗമായി 
ലിക്വിഡേറ്റർ 22 - 7 - 2015 - ന് സമാപ്തീകരണ പൊതുയോഗം വിളിച്ചുചേർത്ത് കണക്കുകൾ അംഗീകരിക്കുകയും സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് അപേക്ഷിക്കുന്നതിനു 
തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. 


സംഘം സമാപ്തീകരണ കാലത്തെ കണക്കുകൾ എ . ഇ . എൽ. ഓഡിറ്റ് പൂർത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ സഹകരണ 
നിയമം വകുപ്പ്73 (3) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച്താഴെ പറയുന്നഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി . 1108 ഇരിട്ടി ബ്ലോക്ക് മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ പൂർത്തിയായിട്ടുള്ളതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം 
റദ്ദ് ചെയ്യുന്നതിന് ബഹു . കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറോട് ശുപാർശ ചെയ്യുന്നു. 


സഹകരണ സംഘം 
ജോയിന്റ്രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
കണ്ണൂർ. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


നല 


199 


